Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


| Reg. No. KL/TV ( N )/ 634/ 2015 - 17 


, 


GOVERNO 
: 


ക 


ക 


ക്കാർ . 


ള സർള് 
VMENT OF 


KERALA 


tl cf Kk del 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 4 ) 


2015 ഫെബ്രുവരി 3 
| 3rd February 2015 

1190 മകരം 20 
20th Makaram 1190 


നമ്പർ 5 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 14 
14th Magha 1936 


PART III 
Stores Purchase 


Education Department 

ദർഘാസ് പരസ്യം 
നമ്പർ എച്ച്.എസ്.എസ്./ 88/ ഡി .എച്ച്.എസ്. ഇ ./2015 . 

2015 ജനുവരി 16 . 
തിരുവനന്തപുരം ജില്ലയിൽ നാവായിക്കുളം ഗവ. ഹയർ 
സെക്കന്ററി സ്കൂളിലെ ഹയർ സെക്കന്ററി വിഭാഗത്തിലേക്ക് 
2014 - 15 സാമ്പത്തിക വർഷത്തിൽ എച്ച്.എസ്. ഇ . ധനകാര്യം 
വാർഷിക പദ്ധതി 2014 - 15 പ്രകാരം 1, 50, 000 - ന്റെ ലാബ് 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാൻ തയ്യാറുള്ളവരിൽ നിന്നും 
മുദ്രവച്ച മത്സ ര സ്വഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . ദർഘാ സു കൾ അടക്കം ചെയ്ത് കവറിനു 
മുകളിൽ ദർഘാസ് നോട്ടീസ് നമ്പർ 1/ 2014 - 15 എച്ച്.എസ്. ഇ . 
ധനകാര്യം വാർഷിക പദ്ധതി 2014 -15 ശീർഷകത്തിൽ ഹയർ 
സെക്കന്ററി വിഭാഗത്തിലേക്ക് ലാബ് ഉപകരണങ്ങൾ വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസുകൾ എന്നെഴുതി പ്രിൻസിപ്പാൾ, 
ഗവ. ഹയർ സെക്കന്ററി സ്കൂൾ, നാവായിക്കുളം പി . ഒ., 
നാവായിക്കുളം, തിരുവനന്തപുരം ജില്ല , പിൻ - 695 608 എന്ന 
വിലാ സ ത്തിൽ അ യ യ് ക്കേ ണ്ട താ ണ് . ദർ ഘാ സു കൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 5 - 2 - 2015 ഉച്ചയ്ക്കുശേഷം 


3 മണി വരെ ആകു ന്നു . ദർഘാ സു കൾ അന്നേദിവസം 
ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് ഹാജരായിട്ടുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വിൽപ്പന 5 -2 - 2015 ഉച്ചയ്ക്ക് 12 .30 - ന് അവസാനി 
പ്പിക്കു ന്ന താ ണ് . വൈകി കിട്ടുന്നതും അപൂർണ്ണ വു മായ 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ദർ ഘാ സ് ഫോറം ലഭി ക്കു ന്ന തിന് മേൽ കാണിച്ച 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
ദർഘാസ് ഫോറത്തിന്റെ വില യായ - 458 ( മൂ ല്യ വർദ്ധിത 
നികുതി ഉൾപ്പെടെ) അടക്കേണ്ടതാണ്. പ്രസ്തുത സംഖ്യ 
യാതൊരു കാരണവശാലും മടക്കിത്തരുന്നതല്ല. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, 
പോസ്റ്റൽ സ്റ്റാമ്പു കൾ എന്നിവ സ്വീക രി ക്കു ന്ന തോ 
- ദർഘാസുകൾ വി. പി. പി . ആയി അയച്ചുകൊടുക്കുന്നതോ അല്ല. 


313 


form by Registered Post should sent the cost of 
tender form ` 508 including Postal Charges for registered 
post by Money Order. Every tender should be 
accompanied by an agreement in Kerala Stamp Paper 
worth 100. "The articles should be supplied within one 
month on receipt of the purchase order to this School at 
your own expenses . 

The period of firmness of rate quoted will be upto 
31 - 3 -2015 . Rate , VAT and condition of supply of articles 
should clearly be stated separately in respect of each 
item . 


ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കുന്നതിന് ദർഘാസ് 
ഫോറത്തിന്റെ വിലയും തപാൽ ചാർജ്ജും ഉൾപ്പെടെ 508 
മണി ഓർഡർ അയച്ചുതരേണ്ടതാണ്. പൂരിപ്പിച്ചതും ഒപ്പിട്ടതുമായ 
ദർഘാസ് ഫോറത്തിന്റെകൂടെആകെ തുകയുടെ ഒരു 
ശതമാനം തുകയ്ക്ക് പ്രിൻസിപ്പലിന്റെ പേരിൽ എസ്. ബി . റ്റി . 
യുടെ കല്ലമ്പലം ശാഖയിൽ മാറാവുന്ന തരത്തിൽ ഡിമാന്റ് 
ഡാഫ് റ്റ് അടക്കം ചെയ്യേ ണ്ട താ ണ് . ഏറ്റവും കുറഞ്ഞ 
ഇ . എം . ഡി. 1,500 ആയിരിക്കും. നിരതദ്രവ്യത്തിന് പലിശ 
ലഭിക്കുന്നതല്ല. ഓരോ ഉപകരണത്തിന്റേയും വില , വാറ്റ്, മറ്റു 
ചെലവുകൾ എന്നിവ പ്രത്യേകം കാണിക്കേണ്ടതാണ്. വിതരണ 
ഉത്തരവ് കിട്ടി ഒരു മാസത്തിനുള്ളിൽ ഉപകരണങ്ങൾ സ്വന്തം 
ചെലവിൽ സ്കൂളിൽ എത്തിക്കേണ്ടതാണ്. വിലനിലവാരത്തിന് 
31 - 3 - 2015 വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ 
ടെണ്ടറിന്റേയും കൂടെ 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ 
കരാർ എഴുതി സമർപ്പി ക്കേ ണ്ട താ ണ് . നിര ത ദ വ്യം 
അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ 
ഉത്ത ര വിന്റെ ശരിപ്പകർപ്പ് ദർഘാസിന്റെ കൂടെ അടക്കം 
ചെയ്യേണ്ടതാണ്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് 
നടപടികൾ റദ്ദാക്കുന്നതിനോ നീട്ടി നൽകുന്നതിനോ ഉള്ള 
അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമാണ്. 
ഓഫീസിലെ പണമിടപാട് സമയം പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്കുശേഷം 3 മണിവരെയാകുന്നു . 
കൂടുതൽ വിവരങ്ങൾ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ട് 
അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


The tenders should be accompanied by an EMD of 
1 % (One percent) of the total cost (Subject to a minimum 
of 1, 500 ) in the form of Demand Draft drawn in favour of 
the Principal, Government Higher Secondary School, 
Navaikulam payable at SBT, Kallambalam Branch only. 
Tenders with out sufficient EMD are liable to be rejected . 
EMD will not carry any interest. The firms who are 
exempted from furnishing EMD should be enclosed the 
attested copy of exemption orders . More details can be 
had from the School Office during working days. Cash 
transaction in the office is from 10 a . m . to 3 p . m . on all 
working days. 

The undersigned will have the right to cancel or 
extend the tender formalities at any time without further 
notice . 

List of Lab Equipments 


( 3 ) 


No. HSS/ 88 /DHSE / 2015. 

16th January 2015. 
Sealed competitive tenders are invited for the Supply 
of Lab Equipments specified in the list attached to 
Government Higher Secondary School, Navaikulam , 
Thiruvananthapuram for a Total Cost of 1,50 ,000 (Rupees 
One Lakh Fifty Thousand only ) under the scheme HSE 
Finance — Annual Plans 2014 - 15 Lab Equipments Supply. 

The Envelop containing the tender should be 
superscribed as " Tender No. 1/ 2014 - 15 . Tender for the 
Supply of Lab Equipments to Higher Secondary 
Department under the Scheme HSE - Finance - Annual 
Plans 2014- 15 Lab Equipments Supply and addressed to 
" The Principal, Government Higher Secondary School, 
Navaikulam, Navaikulam P. 0 ., Thiruvananthapuram Dist., 
Pin -695 608. The last date and time for receipt of filled 
tender is at 3 p . m . on 5 - 2 - 2015 . The tenders will be 
opened at 3. 30 p . m . on the same day in the presence of 
such tenderers or their authorized representative who may 
be present at that time. Sale of tender form will be closed 
on 5 - 2 - 2015 at 12 . 30 p . m . Late tenders will not be 
accepted at any account. 

Intending tenderers may make an application to the 
Principal to obtain the required tender form , in which 
tenders should be submitted . The original tender form 
duly filled and signed only will be accepted . Application 
for the tender form should be accompanied by a cash 
remittance of 458 ( including VAT ) which is the price fixed 
for a tender form and which is not transferrable . Cheques, 
Postal Orders and Postal Stamps will not be accepted 
towards the cost of tender form and the tender form will 
not be sent by VPP. Those who require tender 


- Sl. Name and Quantity 

Specification 
No . 
- (1) 

1 Convex Lens - 10 Nos . 50 mm dia Focal length 15cm . 
2 Convex Lens — 10 Nos. 50 mm dia Focal length 10cm . 
3 Concave Lens - 10 Nos. Focal length 15cm. 
4 Concave Mirror — 10 Nos. 50 mm dia , Focal length 

15cm . 
5 Concave Mirror - 10 Nos. Focal length 20cm. 
6 Hand Lens 5 Nos. Focal length 20cm . 
7 Battery Eliminator-2 2 -12 Volt 

AMP - 4 Nos. - 
- 8 Connecting Wire 500gm . 

| DCC- 3 Nos. 
- 9 Resistence Box - 2 Nos. 0 .1Ohms- 10 Ohms Range 
10 Tuning Fork set (Big) — Set of 8 

1 No. 
11 Ammeter — 10 Nos. 0 -2 AMP 
12 Volt Meter - 10 Nos. 0-2 Volt 
13 Sono Meter- 1 No. Brass fitting 
14 Galvanometer -- 5 Nos. 30-0 -30 Range 
15 Stop Clock — 10 Nos. Least Count 0 .5 sec . 
16 Resonance column PVC 

Apparatus — 3 Nos. 


ce 


17 Sonometer Weight — 2 Set 0.5kg x 5 
18 Meter Bridge 

With pencil jockey 
Apparatus — 2 Nos . 
19 Glass Prism — 10 Nos. 50 x 50mm 
20 Lens Stand — 10 Nos. Wooden Type 
21 Lens Screen — 10 Nos. White Screen 
22 Vernier Calipers — 15 Nos. cp with card board 
23 Screw Guage — 15 Nos. Pitch 1mm size — 10mm . 
24 Rubber Harmer for 

tunning fork — 10 Nos. 
25 Meter Scale — 10 Nos . 
26 Convex Mirror — 10 Nos. focal length 20cm . 
27 Potentiometer — 1 No. 10 Wires 
28 Tap Key — 3 Nos. 
29 Pendulam Bob — 5 Nos. Brass — 18mm 
30 Spring constant 

Apparatus — 5 Nos . 
31 Weight Hanger CP — 5 Nos. 20 gm set 
32 Weight Hanger CP — 5 Nos. 50gm set 
33 Glass Slab — 2 Nos. 75 x 50 x 18mm 
34 Test Tube Holder — 40 Nos . 
35 Test Tube Brush — 30 Nos . 
36 Wash Bottle — 30 Nos. 500ml PVC 
37 Dial Balance — 1 No. 
38 Burette — 30 Nos . 50ml Borosil R 
39 Pippette — 30 Nos. 20ml Borosil R 
40 Test Tube — 250 

Glass 15 ml 
41 Funnel — 33 Nos. 3 inch Borosil Glass 
42 Beaker — 50 Nos . 250ml Borosil Glass 
43 Beaker — 35 Nos. 500ml Borosil Glass 
44 Conical Flask — 30 Nos. 250ml Borosil Glass 
45 Reagent Bottle — 50 Nos. 500ml Glass 
46 Standard Flask — 50 Nos. 100ml Borosilicate Glass 
47 Glass slide blue star 

10 Box 
48 Cover slip — 30 Nos . 
49 Brush — 20 Nos. 

Soft hair 
50 Needle — 50 Nos. 
51 Ganongs Potometer 

Borosil Glass — 1 No. 


52 Ganongs Respirometer 

Borosil Glass — 1 No. 
53 Thistle Funnel — 3 Nos. 
54 Petridish — 20 Nos. 3 inch glass 
55 Cork - One hole — 5 Nos. 
56 Cork - Two holes — 5 Nos. 
57 Spirit lamp — 10 Nos. 

Glass 
58 Dropper — 45 Nos. 4 Inch glass 
59 Permanent slide Box 25 Slides 

wooden — 2 Nos. 
60 Compound Microscope — MICRO /Dollar 

11 Nos . 
61 Stain Bottle — 30 Nos. 30ml Glass 
Models 
62 Human Skelton — Plastic Fibre Glass 

Model-Big - 1 No. 
63 Human Circulatory Model Fibre 

System — 1No. 
64 Human Nervous Model Fibre 

System - 1 No. 
65 Model of DNA - 1 No . 
Prepared Slides 
66 Striated Muscle — 2 Nos. 
67 Cardiac Muscle — 2 Nos. 
68 Smooth Muscle — 2 Nos. 


Government HSS Navaikulam , 
School Code- 01031 , 
Thiruvananthapuram . 


(Sd .) 
Principal. 


